Kerala Gazette No. 40 dated 13th October 2009. 


PART I 


Section iji 


V 
GOVERN 
SH 


മാർ 


W 


ENT OF 


് 


ന്യ 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ബി ) വകുപ്പ് 


വിജ്ഞാപനം 

2009 മാർച്ച് 26 
നമ്പർ 11859 ലെഗ്. ബി2 / 2008/ നിയമം. 

തിരുവനന്തപുരം, 

1931 ചൈതം 5. 


2009 മാർച്ച് 26 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


കെ . ജോൺ ബ്രിട്ടോ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 346 /09/ DTP. 


2009 - ലെ 10 -ാം നമ്പർ ഓർഡിനൻസ് 


2009 - ലെ കേരള അഭിഭാഷക ക്ഷേമനിധി 

- ( ഭേദഗതി) ഓർഡിനൻസ് 
ഭാരത റിപ്പബ്ളിക്കിന്റെ അറുപതാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 
1980 - ലെ കേരള അഭിഭാഷക ക്ഷേമനിധി ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള 

ഒരു 


ഓർഡിനൻസ് 


പീഠിക . 2008 - ലെ കേരള അഭിഭാഷക ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് 
(2008 - ലെ 18), 2008 ജൂൺ 10 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരു 
ന്നതിനാലും, 

- 2008 ജൂൺ 23 -ാം തീയതി ആരംഭിച്ച് 2008 ജൂലൈ 24 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനു 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുളള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറുത്തുന്നതിനായി 2008 - ലെ 
കേരള അഭിഭാഷക ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് (2008 - ലെ 28) 2008 ആഗസ് 
1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 

2008 നവംബർ 24 -ാം തീയതി ആരംഭിച്ച് 2008 ഡിസംബർ 18 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്ന 
തിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 

- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറുത്തുന്നതിനായി 2009- ലെ 
കേരള അഭിഭാഷക ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് (2009 - ലെ 4 ) 2009 ജനുവരി 3 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 

2009 ഫെബു വരി 13 -ാം തീയതി ആരംഭിച്ച് 2009 മാർച്ച് 3 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു വരുന്ന 
തി നുളള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) 
ഉപ ഖണ്ഡപകാരം 2009 - ലെ കേരള അഭി ഭാ ഷക ക്ഷേമ നിധി ( ഭേ ദ ഗ തി ) 
ഓർഡിനൻസിന് ( 2009 - ലെ 4 ) 2009 മാർച്ച് 27 -ാം തീയതി പ്രാബല്യമില്ലാതായി 
തീരുന്നതിനാലും; 

- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറുത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 

- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിൽ അല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

1. ചുരുക്കപ്പേരും പ്രാരംഭവും: - ( 1) ഈ ഓർഡിനൻസിന് 2009 - ലെ കേരള 
അഭിഭാഷക ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2008 ജൂൺ 10 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1980 - ലെ 21 -ാം ആക്ട് താൽക്കാലികമായി ഭേദഗതി ചെയ്യണമെന്ന്. ഈ 
ഓർഡിനൻസ് പ്രാബല്യത്തിലിരിക്കുന്ന കാലത്ത്, 1980 - ലെ കേരള അഭിഭാഷക 
ക്ഷേമനിധി ആക്ടിന് ( 1980 - ലെ 21) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശി 
ക്കപ്പെടുക ), 3 മുതൽ 12 വരെ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിട്ടുളള ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ, 


- (i) ( എ ) ഖണ്ഡം ( എ എ ) ഖണ് ഡ മായി അക്ക മി ടേ ണ്ടതും അപകാരം 
പുനരക്കമിട്ട (എഎ ) ഖണ്ഡത്തിന് മുന്നിലായി, താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർ 
ക്കേണ്ടതാണ്, അതായത്: 

- “( എ ) “യഥാർത്ഥ പ്രാക്ടീസ് എന്നാൽ ഒരു അഭിഭാഷകന്റെ വൃത്തി 
നടത്തുന്നതും 1961 - ലെ അഭിഭാഷക ആക്റ്റിൽ ( 1961 - ലെ 25 -ാം കേന്ദ് ആക്റ്റ്) 
സീനിയർ അഭിഭാഷകർ ഒഴികെയുള്ള അഭിഭാഷകരുടെ സംഗതിയിൽ ഏറ്റവും 
കുറഞ്ഞത് 5 വക്കാലത്തുകളെങ്കിലും പ്രതിവർഷം ഫയൽ ചെയ്തിട്ടുള്ളതും എന്നർത്ഥ 
മാകുന്നു ; ; 

( ii ) അപ്രകാരം പുനരക്ക മിട്ട (എഎ ) ഖണ്ഡത്തിന്റെ അവസാന ഭാഗത്ത് 
“ ബാർ അസോസിയേഷനിലെ ഒരു അംഗവുമായ ആളും എന്ന വാക്കുകൾ ചേർക്കേണ്ട 
താണ്; 

(iii ) ( ഡി ) ഖണ്ഡ ത്തിൽ, - 

-- ( എ ) “ അയാൾ വിരമിച്ചതുകൊണ്ടോ” എന്ന വാക്കുകൾക്ക് മുൻപ്, “ ഒരു 
അഭിഭാഷകന്റെ വൃത്തി നടത്തിക്കൊണ്ടുപോകുന്നതിന് മാറാത്ത രോഗപീഡ അയാളെ 
ശാശ്വതമായി കഴിവില്ലാതാക്കുന്നതു കാരണം” എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്; 
കൂടാതെ 


( ബി) “മരണപ്പെട്ടതുകൊണ്ടോ എന്ന വാക്കിന് പകരം “പതിനഞ്ച് വർഷത്തെ 
തുടർച്ച യായ അംഗത്വത്തിന്റെ പൂർത്തീകരണം കൊണ്ടാ” എന്ന വാക്കു കൾ 
ചേർക്കേണ്ടതാണ്; 

- (iv ) ( ഡി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത് - 

- “( ഡിഡി) “ മാറാത്ത രോഗ പീഡ ” എന്നാൽ ഒരു അഭിഭാഷകന് തന്റെ 
വൃത്തിപരമായ പ്രാക്ടീസ് ശാശ്വതമായി തുടരുവാൻ കഴിവില്ലാതാക്കുന്ന ശാരീരികമോ 
മാനസികമോ ആയ രോഗം എന്നർത്ഥമാകുന്നു ; ”. 


4 . 3 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 3 -ാം വകുപ്പ് (2 ) -ാം 
ഉപവകുപ്പിൽ, ( കെ ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 


“ (എൽ) കേരള ബാർ കൗൺസിൽ ചട്ടങ്ങളിലെ അദ്ധ്യായം 5 - ലെ 4 -ാം 
ചട്ടത്തിലെ ഇനം ( എ ) പ്രകാരം തിരിച്ചുകൊടുത്ത തുക. ”. 

- 5. 9 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 9 -ാം വകുപ്പ് (2 ) -ാം 
ഉപവകുപ്പിൽ, ( ജി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത് - 

“( ജിജി) ട്രസ്റ്റി കമ്മിറ്റി കാലാകാലങ്ങളിൽ നിശ്ചയിക്കപ്പെടാവുന്ന അങ്ങനെയുള 
ഫീസ് ഒടുക്കിയാൽ, ഫണ്ടിലെ അംഗങ്ങൾക്ക് ഫോട്ടോ പതിച്ച പാസ്സ് ബുക്ക് 
വിതരണം ചെയ്യാവുന്നതാണ്. 

6. 11 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 11 -ാം വകുപ്പ് ( എച്ച്) 
ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“(എച്ച്എച്ച്) കാലാകാലങ്ങളിൽ, ട്രസ്റ്റി കമ്മിറ്റിയാൽ നിശ്ചയിക്കപ്പെടുന്ന 
അത്തരം ചാർജ്ജു കൾ നൽകു ന്ന തിൻ മേൽ അം ഗ ങ്ങ ൾക്ക് അസ്സൽ അംഗത്വ 
സർട്ടിഫിക്കറ്റിനുപകരം ഡ്യൂപ്ലിക്കേറ്റ് നൽകേണ്ടതും; ”. 

- 7. 14 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 14 -ാം വകുപ്പ് ( 2 ) -ാം 
ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 

- “(3) 15 -ാം വകുപ്പിന്റെ ( 5) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ള വരിസംഖ്യകൾ 
എല്ലാ ബാർ അസോസിയേഷനും സജീവ പ്രാക്ടീസ് ഉള്ള അതിന്റെ അംഗങ്ങളിൽ 
നിന്നും സ്വീകരിച്ച് അത് ഉടൻ തന്നെ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടതാണ്. 

| ( 4 ) 15 -ാം വകുപ്പിന്റെ ( 6) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ളതുപോലുള്ള 
ശിപാർശകളുടെ സർട്ടിഫിക്കറ്റുകൾ, എല്ലാ ബാർ അസോസിയേഷനും അതിലെ 
അംഗങ്ങൾ അതിനായി അഭ്യർത്ഥിക്കുമ്പോൾ നൽകേണ്ടതാണ്: 

- എന്നാൽ അംഗം ഒരു അഭിഭാഷകനായി സജീവ പ്രാക്ടീസ് ചെയ്ത 
കൊണ്ടിരിക്കുന്നുവെന്ന്അസോസിയേഷന് ബോദ്ധ്യപ്പെടാത്ത പക്ഷം, ഏതെങ്കിലും 
ശിപാർശയുടെ സർട്ടിഫിക്കറ്റ് ബാർ അസോസിയേഷൻ നൽകുവാൻ പാടുള്ളതല്ല. . 


- 8. 15 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 15 -ാം വകുപ്പിൽ, 

- (i) (1എ ) ഉപവകുപ്പിൽ “ റിട്ടയർ ചെയ്തതിനുശേഷം” എന്ന വാക്കുകൾക്ക് 
പകരം “ റിട്ടയർ ചെയ്യുകയോ രാജിവയ്ക്കുകയോ ചെയ്തതിനുശേഷം” എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

- ( ii) (1എ ) ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

-- “(1ബി) ഫണ്ടിൽ നിന്നും വിരമിക്കൽ ആനുകൂല്യം കൈപ്പറ്റിയ ഒരാളെ 
ഫണ്ടിലെ അംഗമായി ചേർക്കുവാൻ പാടുള്ളതല്ല. ; 
(iii ) (3) -ാം ഉപവകുപ്പിൽ “മുന്നൂറ്” എന്ന വാക്കുകൾക്ക് പകരം “ 

അഞ്ഞൂറ്” 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

-- (iv) (5) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “ (5 ) ഓരോ അംഗവും ഫണ്ടിലേക്കുള്ള വാർഷിക വരിസംഖ്യ എല്ലാ 
വർഷവും ജൂൺ 30 -ാം തീയതിക്കോ അതിനുമുൻപോ താഴെപ്പറയുന്ന നിരക്കുകളിൽ 
നൽകേണ്ടതാണ്, അതായത്: 


(1) അഭിഭാഷകന്റെ ബാറിലെ സേവനകാലം 

അഞ്ചുവർഷത്തിൽ കുറവാണെങ്കിൽ 


മുന്നൂറ് രൂപ 


എഴുന്നൂറ്റി അൻപത് 
രൂപ് 


അഭിഭാഷകന്റെ ബാറിലെ സേവനകാലം 
-- അഞ്ചു വർഷവും അതിലധികവുമോ എന്നാൽ 

പത്തു വർഷത്തിൽ കുറവോആണെങ്കിൽ 
(ii) അഭിഭാഷകന്റെ ബാറിലെ സേവനകാലം 

പത്തു വർഷവും അതിലധികവുമോ എന്നാൽ 
പതിനഞ്ച് വർഷത്തിൽ കുറവോആണെങ്കിൽ 


ആയിരത്തിഅഞ്ഞൂറ് 
രൂപ് 


( iv ) 


അഭിഭാഷകന്റെ ബാറിലെ സേവനകാലം 
പതിനഞ്ച് വർഷവും അതിലധികവുമോ എന്നാൽ 

രണ്ടായിരം രൂപ 
ഇരുപത് വർഷത്തിൽ കുറവോആണെങ്കിൽ 
അഭിഭാഷകന്റെ ബാറിലെ സേവനകാലം 
ഇരുപതു വർഷവും അതിലധികവുമോ എന്നാൽ , രണ്ടായിരത്തി 

ഇരുപത്തിയഞ്ചു വർഷത്തിൽ കുറവോആണെങ്കിൽ , അഞ്ഞൂറ് രൂപ 
( vi ) ഇരുപത്തിയഞ്ച് വർഷവും അതിലധികവും : മൂവായിരം രൂപ 


എന്നാൽ 1961 - ലെ അഭിഭാഷക ആക്റ്റ് (1961 - ലെ 25 -ാം കേന്ദ് ആക്റ്റ്) 
പ്രകാരം, സീനിയർ അഭിഭാഷകനായി പദവി നൽകപ്പെട്ടിട്ടുള്ള ഒരു അഭിഭാഷകൻ, 
അയ്യായിരം രൂപ നിരക്കിൽ വാർഷിക വരിസംഖ്യ നൽകേണ്ടതാണ്. ; 


( v) പ്രധാന ആക്ടിലെ (5) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“( 6) (5) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന തുക, അംശദായം നൽകുന്ന ആൾ 
അംഗ മാ യിട്ടുള്ള ബാർ അ സോ സി യേ ഷൻ മു ഖാ ന്തി ര മാ ബന്ധ പ്പെട്ട 
ബാർ അസോസിയേഷനിൽ നിന്നുള്ള ഒരു ശുപാർശ കത്ത് സഹിതം നേരിട്ടോ, 
നിധിയിലേക്ക് നൽകേണ്ടതാണ്. 

- (6എ ) നിധിയിലെ എല്ലാ അംഗങ്ങളും ഓരോ വർഷവും, വരി സംഖ്യ തുകയോ 
ടൊപ്പം, അയാൾ സജീവ പ്രാക്ടീസിലാണെന്നും, യാതൊരു മറ്റ് ഉദ്യോഗവും ചെയ്യുന്നി 
ല്ലെന്നും, മറ്റ് ഏതെങ്കിലും വൃത്തിയിൽ അല്ലെങ്കിൽ തൊഴിലിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും 
ഉള്ള ഒരു പ്രഖ്യാപനം, അതിലേക്കായി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഫാറത്തിൽ, ട്രസ്റ്റീ 
കമ്മിറ്റി മുൻപാകെ ഹാജരാക്കേണ്ടതാണ്. ; 

( vi) (7 ) -ാം ഉപവകുപ്പിൽ “ഓരോ മാസത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തിന്, 
അഞ്ചു രൂപ നിരക്കിൽ എന്ന വാക്കുകൾക്കു പകരം “ വർഷം തോറും പ്രന്തണ്ടു 
ശതമാനം നിരക്കിൽ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 
- ( vii ) ( 12 ) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

- “( 13) സ്വേച്ഛയാൽതന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യുകയും ബാർ കൗൺസിൽ 
മുൻപാകെ ഒരു അഭിഭാഷകനായി തന്റെ പ്രാക്ടീസ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുള്ള 
ഒരംഗത്തിന് പുനരാരംഭിക്കൽ ചാർജ്ജായി രണ്ടായിരം രൂപ നൽകുന്നതിന്മേൽ തന്റെ 
അംഗത്വം വീണ്ടെടുക്കാവുന്നതാണ്. 
- 9. 16 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 16 -ാം വകുപ്പിൽ, - 

- (i) (1) -ാം ഉപവകുപ്പിനു പകരം, താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ട 
താണ്, അതായത്: 

“( 1 ) നിധിയിലെ ഒരംഗത്തിന്, പ്രാക്ടീസ് നിർത്തലാക്കിയാൽ “2009- ലെ 
കേരള അഭിഭാഷക ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസിന്റെ (2009 - ലെ 10) പ്രാരംഭം വരെ 
പ്രാക്ടീസ്പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും, പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കി 
ലുള്ള ഒരു തുകയും, അതിനുശേഷം പ്രാക്ടീസ്പൂർത്തിയാക്കുന്നഓരോവർഷത്തിനും, 
പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച്രൂപ എന്ന നിരക്കിൽ പരമാവധി അഞ്ച് 
ലക്ഷം രൂപയ്ക്ക് വിധേയമായി, നിധിയിൽ നിന്നും സ്വീകരിക്കാൻ അർഹതയുണ്ടായിരി 
ക്കുന്നതാണ്: 

- എന്നാൽ ഒരംഗം, നിധിയിൽ പതിനഞ്ച് വർഷത്തെ തുടർച്ചയായ അംഗത്വം 
പൂർത്തിയാക്കുന്നതിനുമുൻപ്, വിരമിക്കൽ ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുത്താൽ, മാറാത്ത 
രോഗപീഢമൂലം പ്രാക്ടീസ് നിർത്തുന്നതൊഴികെയുള്ള സംഗതികളിൽ, നിധിയിലേക്ക് 
അയാൾ അടച്ച് മൊത്തം വരിസം ഖ്യ യും , അതിന്റെ ആറ് ശതമാനം നിരക്കിൽ 
പലിശയും സഹിതം കൈപ്പറ്റാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ്. ; 


| ( ii ) (2എ ) ഉപവകുപ്പിൽ “അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ തുകയോ ഇതിൽ 
ഏതാണോ കൂടുതൽ എന്ന വാക്കുകൾക്കുശേഷം “ 2009 - ലെ കേരള അഭിഭാഷക 
ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസിന്റെ ( 2009 - ലെ 10 ) പ്രാരംഭം വരെ പ്രാക്ടീസ് 
പൂർത്തിയാക്കുന്ന ഓരോ വർഷത്തിനും, അതിനുശേഷം പ്രാക്ടീസ് പൂർത്തിയാക്കുന്ന 
ഓരോ വർഷത്തിനും, പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ എന്ന 
നിരക്കിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിധേയമായി എന്ന വാക്കുകൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്; 

- (iii ) (4) -ാം ഉപവകുപ്പിന്റെ (1 ) -ാം ഖണ്ഡ ത്തിൽ “(1) -ാം ഉപവകുപ്പിന്” എന്ന 
വാക്കിനും, ബായ്ക്കറ്റുകൾക്കും അക്കത്തിനും പകരം “ ( 1) - ഉം ( 2 ) - ഉം ഉപവകുപ്പു 
കൾക്ക് എന്ന വാക്കുകളും അക്കങ്ങളും ബ്രായ്ക്കറ്റുകളും ചേർക്കേണ്ടതാണ്; 

(iv) ( 5)- ഉം (5എ ) - യും ഉപവകുപ്പുകൾ വിട്ടുകളയേണ്ടതാണ്; 
- (v) (7) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 

“(8) ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മുഴുവനായും സ്വീകരിച്ച ആൾ പിന്നീട് 
കേരളത്തിലെ ബാർ കൗൺസിൽ ചട്ടങ്ങളിലെ 5 -ാം അദ്ധ്യായം 4 -ാം ചട്ടം ( എ ) 
ഇന പ്രകാരം ആ തുക ക്ഷേമനിധിയിൽ പലിശയോടുകൂടി തിരിച്ചടച്ചാൽ, അയാൾ 
പ്രാക്ടീസ് അവസാനിപ്പിക്കുകയോ മരിക്കുകയോ ചെയ്താൽ, തിരിച്ചടച്ച തീയതി മുതൽ 
ആറ് ശതമാനം പലിശയോടു കൂടി അങ്ങനെയുള്ള തുക തിരികെ കിട്ടുന്നതിന് 
അർഹതയുണ്ടായിരിക്കുന്നതാണ് 

എന്നാൽ തുക തിരിച്ചടയ്ക്കുന്നആൾ മരണപ്പെടുമ്പോൾ തുക അദ്ദേഹം 
നാമനിർദ്ദേശം ചെയ്ത ആൾക്കോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആൾ ഇല്ലായെങ്കിൽ 
അയാളുടെ നിയമാനുസൃതമായ അവകാശികൾക്കോ നൽകേണ്ടതാണ്. . 

- 10. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 18 -ാം വകുപ്പ് ( ബി ) 
ഖണ്ഡത്തിൽ “ അവരുടെ ആശ്രിതർക്കും എന്ന വാക്കുകൾക്ക് പകരം “പരമാവധി തുക 
അയ്യായിരം രൂപ ” എന്ന് ചേർക്കേണ്ടതാണ്. 

11. 22 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 22 -ാം വകുപ്പിൽ, 

- (i) (1) -ാം ഉപ വകു പ്പിൽ, “ അ ഞ്ച് രൂപ യും പത്ത് രൂപ യും എന്ന 
വാക്കുകൾക്ക് പകരം, “പതിനഞ്ച് രൂപ യും ഇരു പത്തിയഞ്ച് രൂപ യും ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

(ii ) ( 4 ) -ാം ഉപ വകു പ്പിൽ, “ ബാർ അസോ സി യേ ഷ നുകൾ വഴി എന്ന 
വാക്കുകൾക്ക് ശേഷം “അല്ലെങ്കിൽ ഈ ആവശ്യത്തിലേക്ക് ബാർ കൗൺസിൽ 
സ്ഥാപിച്ച ഔട്ട്ലെറ്റുകൾ വഴി എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 

- 12. 23 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 23 -ാം വകുപ്പ് (1) -ാം 
ഉപവകുപ്പിൽ ; - 

(1) “ഫണ്ടിലെ ഒരംഗമായ ” എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്; 


- (ii ) “പതിനഞ്ച് രൂപ” യും “പത്ത് രൂപ യും എന്നീ വാക്കുകൾക്ക് പകരം 
“ ഇരുപത്തിയഞ്ച് രൂപ” യും “പതിനഞ്ച് രൂപ യും എന്നീ വാക്കുകൾ യഥാക്രമം 
ചേർക്കേണ്ടതാണ്; 

(iii ) നിലവിലുള്ള ക്ലിപ്തനിബന്ധനയ്ക്കുശേഷം, താഴെപ്പറയുന്ന ക്ലിപ്ത 
നിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് : 

- “എന്നിരുന്നാലും യാതൊരു കോടതിയോ ടിബണലോ അല്ലെങ്കിൽ മറ്റ് 
അധികാരസ്ഥാനമോ ഒരു അഭിഭാഷകൻ ഫയൽ ചെയ്യുന്ന ഏതെങ്കിലും വക്കാലത്തിൽ 
അപ്രകാരം സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതും, ഏതെങ്കിലും ആൾ 
ഫണ്ടിന് നഷ്ടം വരുത്തുന്നതിന് ഉത്തരവാദിയാണെന്ന് കാണുകയാണെങ്കിൽ അയാളെ 
അങ്ങനെയുള്ള നഷ്ടം നികത്തുന്നതിന് ബാദ്ധ്യസ്ഥനാക്കപ്പെടുന്നതുമാണ്. . 


13 . റദ്ദാക്കലും ഒഴിവാക്കലും: - ( 1) 2009 - ലെ കേരള അഭിഭാഷക ക്ഷേമനിധി 
( ഭേദഗതി) ഓർഡിനൻസ് (2009 - ലെ 4) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടു 
ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ, എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്ത പ്രധാന 
ആക്ട് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 


ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 

എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


